Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 10 
10th August 2021 
1196 കർക്കടകം 25 
25th Karkadakam 1196 

1943 ശാവണം 19 
19th Sravana 1943 


32 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART III 
Commissionerate of Land Revenue 


10th AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6126 


IDUKKI DISTRICT 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


Udumbanchola Taluk 


1 


വിജയമ്മ ബാലകൃഷ്ണൻ 


ഭാര്യ 


59 


പരസ്യം 


2 


വിജിൽ ടി . ബാലൻ 


മകൻ 


34 


നമ്പർ ബി3-7801 / 2021 , 


2021 ജൂലൈ 12 . 


3 


28 


ഗ്രീഷ്മ ടി . ബാലൻ 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്കുമുമ്പ് മരണമട 
ഞ്ഞിട്ടുള്ളതാണ് . 


ഉടുമ്പൻചോല താലൂക്കിൽ അ ണ ത ര വില്ലേ ജിൽ 
പുമൂടി കരയിൽ മണ്ണുമറ്റത്തിൽ വീട്ടിൽ ജയ്മോൻ ജോസഫ് 
എന്നയാൾ 18-5-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ 
ഭാര്യ സജി ത പി . ജോസഫ് പരേ തന്റെ പിൻ തുടർച്ചാ 
വകാശികളെ നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെപ്പ 
റ യു ന്ന വ രാ ണ് പരേ തന്റെ അനന്ത രാ വ കാ ശി കളെന്ന് 
കാണുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനായ ടി . കെ . ബാലകൃ 

ഷ്ണൻ എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സ ത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാ മൂലം ബോധി പ്പി ക്കേ ണ്ട താ ണ് . കാലാ വധി 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ബന്ധം 


1 


39 


2 


9 


സജിത പി . ജോസഫ് 

ഭാര്യ 
അന്ന മരിയ ജയമോൻ മകൾ 
ഏറൺ ജോസഫ് ജയമോൻ മകൻ 
ഏബൽ ജയമോൻ 


3 


6 


4 


4 


>> 


താലൂക്കാഫീസ് , 
ഇടുക്കി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


പ ര ത 


ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 

തന്റെ അനന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ഉടുമ്പൻചോല . 

തഹശീൽദാർ . 


ERNAKULAM DISTRICT 


Kochi Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എച്ച്2-6145 2021 . 


2021 ജൂലെ 5 . 


തിരുത്തൽ പരസ്യം 
നമ്പർ ബി3-15882 2021 . 

2021 ജൂൺ 25 . 
30-3-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 13 ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 2441 , 2442 
പേജു കളിൽ ക മ ന മ്പർ ( 8 ) ആയി പസി ദ്ധീക രിച്ച 
പര സ്യത്തിൽ പരേ തന്റെ നാലാമത്ത അവ കാ ശി യാ യ 
സിനി എഡ്വിൻ എന്നയാൾക്ക് പരേതനുമായുള്ള ബന്ധം 
" മകൻ ' എന്നുള്ളത് " മകൾ ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ഉടുമ്പൻചോല . 

തഹശീൽദാർ . 


കൊച്ചി 

താ ലൂ ക്കിൽ തോപ്പും പടി വില്ലേ ജിൽ 
ഇടത്തുരുത്തി വീട്ടിൽ ഇ . ജെ . യേശുദാസ് എന്നയാൾ മരിച്ചു 
പോയെന്നും ജോലിസംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് 
ഹാജരാക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ മേരി ഏഞ്ചൽ സമർപ്പിച്ച 
അപേക്ഷയിൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ഇ . ജെ . യേശുദാസ് എന്നയാൾ 28-4-2021 -ാം 
തീ യ തി യിൽ മരിച്ചു പോ യിട്ടു ള്ള തായും പര തന്റെ 
അവ കാ ശിക ൾ താഴെ പറ യു ന്ന വ ർ മാത്ര മാണെന്നും 
അറിവായിരിക്കുന്നു . 


Idukki Taluk 


പരസ്യം 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


നമ്പർ എ3-4137 / 2021 . 


2021 ജൂലൈ 16 . 


ബം 


1 


50 


2 


22 


ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ വലിയകണ്ടം 
കരയിൽ താഴത്തു വീട്ടിൽ ടി . കെ . ബാലകൃഷ്ണൻ 2-10-2018 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാ 
ക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ വിജയമ്മ ബാലകൃ ഷ്ണൻ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി . ബാല കൃ ഷ് ണ ൻ 

2 - 10- 2018 - ൽ 
മരിച്ചു പോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണ് ഉള്ളതെന്നും അറിയുന്നു . 


മേരി ഏഞ്ചൽ 

ഭാര്യ 
റ്റനീഷ്യ യേശുദാസ് 

മകൾ 
മേൽ വിവരിച്ച വ രാ ണ് അ വ കാ ശിക ളെ ന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാ മൂലം കൊച്ചി തഹശീൽ ദാർ 
മുൻപാകെ നേരിൽ ഹാജരാക്കേണ്ടതാണ് . നിശ്ചിത തീയതി 
കഴി ഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ക . 


എന്നയാൾ 


190 


Salim A 


Digitally signed by Salim A 
Date : 2021.09.24 13:47:17 
+ 05'30 ' 


